Rog . No. KL/ TVA 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th June 1981 
Vol. XXVI] Trivandrum , Saturday , 

[ No. 505 
6th Ashadha 1903 ( Saka ) 


1961- ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962- ലെ 21 -ാം 

ആക്ററ്) 9 (5) -ാം വകുപ്പു പ്രകാരമുളള നോട്ടീസ് 
No.B - 275181. 

1981 ജൂൺ23 . 

പറഞ്ഞിട്ടുള്ളതും, 1961 - ലെ 
താഴെ കൊടുത്തിരിക്കുന്ന ലിസ്ററിൽ 

( പകാരം 
കേരള സ്ഥലമെടുപ്പ് ആക്റ് (1962- ലെ 21 -ാം ആക്ററ്) 
ഒരു പൊതുക്കാര്യത്തിന് ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശപ്പെടുത്തു 
വാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുവെന്ന് 

ഇതിനാൽ നോട്ടീസ് നൽകിയിരി 
ക്കുന്നു . ( പസ്തുത ഭൂമിയിൽ അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, 
അധികത ഏജൻറ് മൂലമോ താഴെ പറയുന്ന തീയതിയിലും, സമയത്തും, 
സ്ഥലത്തും ഹാജരാകുകയും ഭൂമിയിൽ അവരോരോരുത്തർക്കുമുളള 
അവകാശബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം, നഷ്ടപതിഫലത്തിന 
അവർക്കുളള തേർച്ചയുടെ തുകയും വിവരങ്ങളും ആക്റ് 8 -ാം 

വകുപ്പു 
( പകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപവുമുണ്ടെങ്കിൽ 
അതും ഏതാണെന്ന് കാണിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും, അവരോ 
അവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട ഒരു സറേറററുമെൻറ് സമർപ്പി 
ക്കുകയും ചെയ്യണമെന്ന് അവരോട 

ആവശ്യപ്പെടുന്നു . 
കുറിപ്പ്. - അവകാശബന്ധമുളളവർ നഷ്ടപ്രതിഫലത്തിന് തേർച്ച 

ചെയ്യാൻ കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണമില്ലാതെ 
അങ്ങന തേർച്ചചെയ്യാൻ വീഴ്ച ചെയ്യുകയോചെയ്യുന്നപക്ഷം 
അവരുടെ അപേക്ഷയിൻമേൽ കോടതിക്ക് റഫറൻസ 
അയയ്ക്കുന്ന 

സംഗതിയിൽ കോടതി വിധിച്ചുകൊടുക്കേണ്ട 
തുക് യാതൊരു സംഗതിയിലും ആക്ററ് 11 -ാം 

വകുപ്പു 
പകാരം കളക്ടർ വിധിച്ചുകൊടുക്കുന്നതുകയിൽ കവിയാൻ 

പാടില്ലാത്തതാകുന്നു . 
33/22251819. 


2 


ഹാജരാകേണ്ട തീയതിയും സമയവും, സ്ഥലവും -1981 ജൂലൈമാസം 
13 -ാം തീയതി കാലത്ത്10-30 മണിക്ക് ആലപ്പുഴ റെയിൽവേ സ്ഥലമെടുപ്പ 
സ്പെഷ്യൽ തഹശീൽദാർ മുമ്പാകെ. 


ഭൂമിയുടെ വിവരണം 


33 


ജില്ല - ആലപ്പുഴ 
താലൂക്ക് അമ്പലപ്പുഴ. 

വില്ലേജ്_മാരാരിക്കുളം തെക്ക് 
( കമ സർവ്വ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ നമ്പർ 

(ആർസ ) 
1 74 /13-6 നിലം 

00.85 
2 74/13-7 

06.00 
74/13-8 

00.26 
74/13-9 

05.45 
5 952-3 പുരയിടം 

01.02 
( നാളതുപഞ്ചായത്തുറോഡ്) 
914 - J പുരയിടം 

01.98 
7 9513-5 നിലം 

06.70 
8 953-6 

.07.20 
9 9514- AB- 3 ചിറപ്പുരയിടം 

01.50 


13 


19 


( ഒപ്പ്) 
സ്പെഷ്യൽ തഹശീൽദാർ, 
(എൽ എ ) , റെയിൽവേ, 


ആലപ്പുഴ. 


I RINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1981 . 


ley H. KLTVE 


Government of Lernh 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th June 1981 
Vol. XXVI] Trivandrum , Saturday, 

[ No. 505 
6th Ashadha 1903 ( Saka ) 


പ 


കേരള സർക്കാർ 
ഗതാഗതവും, തുറമുഖങ്ങളും ഫിഷറീസ് ( ബി ) വകുപ്പ് 

വിജ്ഞാപനം 
നമ്പർ 14171 ററി.ബി.2/81 / ററി.എഫ്. ആൻറ് പി . 

തിരുവനന്തപുരം, 1981 ജൂൺ 23 
എസ്.ആർ.ഓ , നമ്പ 761/81.--ഇൻഡ്യൻ ഭരണഘടനയുടെ258 -ാം അനുഛേദം 
(1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് ഇൻഡ്യൻ 
രാഷ്ടപതി 31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ വിജ്ഞാപന 
പ്രകാരം കേരള സംസ്ഥാനത്ത് ഇൻഡ്യൻ യൂണിയന്റെ ആവശ്യങ്ങൾക്കായി 
ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെടുപ്പ് 
ആക്ററ 

(1962- ലെ 21) പ്രകാരം കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 
കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിരിക്കുന്ന 
തിനാലും ; 

താഴെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതു 
ക്കാര്യത്തിന് അതായത് പാലാരിവട്ടത്ത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് 
കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നാ, ആവശ്യമുണ്ടാകാനിടയു 
ണ്ടെന്നോ കേരള സർക്കാരിന് തോന്നുന്നതിനാലും ; 

ഇപ്പോൾ , അതിനാൽ,അതിനുള്ള നോട്ടീസ്അതു സംബന്ധിക്കുന്ന എല്ലാ 
വർക്കും മേപ്പടി ആക്ററ് 3 -ാം വകുപ്പ് (1) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥ 
കളനുസരിപ്പ് ഇതിനാൽ നൽകിയിരിക്കുന്നു . 

(പസ്തുത ആക്ററ് 19 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പുപ്രകാരം സംഗതി 
യുടെ അടിയന്തിര സ്വഭാവം പരിഗണിച്ച് പ്രസ്തുത ആക്റ 5 -ാം 
വകുപ്പിലെ വ്യവസ്ഥകൾ ഈ സംഗതിക്കും ബാധകമാകുന്നതല്ല എന്നു കേരള 
സർക്കാർ നിർദ്ദേശിക്കുന്നു . 

332229/9. 


2 


പട്ടിക 


ജില്ല - എറണാകുളം, 
താലൂക്ക്- കണയന്നൂർ, 

വില്ലേജ്--ഇടപ്പളളിതെക്ക്. 
( ഏകദേശ വിസ്തീർണ്ണമാണ് കൊടുത്തിരിക്കുന്നത്) 
( കമ സർവ്വേ നമ്പർ 

വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

( ഹെക്റററിൽ 
132/4 എ ഭാഗം പുരയിടം 

0.5230 
2 132/4 ബി ഭാഗം 

0.0336 


ആകെ 


0.5566 


ഗവർണ്ണറുടെഉത്തരവിൻപ്രകാരം, 

പി . ശങ്കരൻ നായർ, 
അഡീഷണൽ സെക്രട്ടറി. 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല ,എന്നാൽ അതിന്റെ പൊതുഉദ്ദേശം 
വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ രാഷ്ടപതി 31-5-1963- ലെ 12/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപന പ്രകാരം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗ 
ത്തിലേക്കായിഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാ 
രിനെ അവരുടെ സമ്മതത്തോടുകൂടി " ഭരമേൽപ്പിച്ചിരിക്കുന്നതും, മുകളിൽ 
പട്ടികയിൽ പറഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് പാലാരി 
വട്ടത്ത് ഒരു ടെലിഫോൺ എക്സ്ചേഞ്ച് കെട്ടിടം നിർമ്മിക്കുന്നതിന് 
ആവശ്യമാണെന്ന് സംസ്ഥാന സർക്കാരിന് ബോദ്ധ്യപ്പെട്ടിരിക്കുന്നതു 
മാകുന്നു . 
( പസ്തുത ആവശ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ് 

ഈ 
വിജ്ഞാപനം, 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981 


Reg . No CL /TV / 


Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th June 1981 


Vol XXVI) Trivandrum , Saturday, 


[No. 507 


6th Ashadha 1903 


GOVERNMENT OF KERALA 


Transport, Fisheries & Ports (E ) Department 

NOTIFICATION 


G.O. (Ms.) 56 /81/ TF & PD . 

Dated, Trivandrum , 27th June, 1981. 
In exercise of the powers conferred by section 2 (d ) of Kerala Fishermen s 
Welfare Societies Act, 1980 (7 of 1981 ) the Government of Kerala hereby 
appoint the following persons as Fisheries Officers Grade I to the Fishermen s 
Welfare Societies in the Fisheries Villages, noted against their names. 


Sl. No. 


Namo 


Fisheries Village 


District 


(1) 


(2 ) 


(3 ) 


Trivandrum 


> 


1. K. Sundareswaran Nair 
2. S. Surendran 
3. B. Ramakrishna Iyer 
4. P. Nabeesa Beevi 
5. P. B.Mubeena Beevi 
6. T. Kanakamma 
33 /2230/MC. 


Bheemapally 
Valiathura 
Poonthura 
Mariayanadu 
Vizhinjam ( N ) 
Pulluvila 


99 


99 


2 


(1 ) 


( 2 ) 


(3 ) 


99 


7 : 


92 


91 


33 


3 


95 


93 


33 


33 


23 


9 ) 


7 . P. Anirudhan 
8. K. Gopinathan Nair 
9 . P. M. Thomas 
10. K. R. Prathapachandran Nair 

N. Balachandran 
12 . K. Salim 
13 . K. G. Vijayan 
14 . M. V. Narayanan 
15 . G. Bhaskaran 
16 . M. Sainulabdeen 
17 . N. M. Rasiath Beevi 
18 . K. Vijayaraghavan 
19 . K. G. Kumar 
20 . R. Janardhanan Pillai 
21 . K. Muraleedharan 
22 . A. K. Vasudevan 
23 . P. M. Narayanan 
24 . S. C. Chandran Pillai 
25 . Sukumaran Nair 
26. K. Raghavan 
27. : M. C. Sreedharan 
28 . M.Madhavan 
29 P. Narayana Pillai 
30 . V. Prabhakaran 
31. N. R. Dakshayani 
32 G.Achuthan 
33 . K. P. Mathachan 
34 . Abdul Gafoor 
35 . K. C. Varkey 
36 . M. V. Raghavan 
37 K. C. Rajan 
38 K. Ramachandran 
39 . K. K. Ramakrishnan 
40 . Ayyappan Pillai 
41. 

N. K. Mathew 
42 . 

A. C. Neelakantan ... 
43 . 

M. Velayudhan .... 
44 . S. Narayanan Asarı . 
45 . K. Kamalamma 
46 . C. Prabhakaran 


Anjuthengu Trivandrum 
Vizhinjam (S ) 
Pallom 
Puthiathura 
Adimalathura 
Poovar 
Paruthiyoor 
Kollamkode 
Eravipuram (S ) Quilon 
Sakthikulangara 
Vadi 
Kovilthottam 
Cheriayazhikkal 
Pandarathuruthu 
Thottapally Alleppey 
Ottamasserry 
Thumpoly (N ) 
Punnapra (N ): ** 
Kattoor 
Purakkadu 
Thrikkunnapuzha 
Thumpoly ( S ) : 
Neerkunnam 
Vadakkal ( S ) 
Narakkal " Ernakulam 
Cherai " . 
Nayarambalam 
Chellanam 
Pallippuram 
Munambam 
Kaippamangalam.Trichur 
Azhikode 
Chappallippuram 
Talikulam 
Blangadu 
Puthuponnani Malappuram 
Paravanna 
Thevarkadappuram 
Puthiyakadava Kozhikode . 
Chaliyam 


29 


93 


23 


99 


59 


35 


23 


23 


3 


(1 ) 


( 2 ) 


( 3 ) 


( 4 ) 


Cannanore 


47 . K. Sreedharan 
48. M. R. Babu 


49 . 


P. Ahammedkutty 


Mattool 
Puthiyangadi 

Kadappuram 
Palakode 

Kadappuram 
Thaikadappuram 


29 


50. Silvester Kadithuse 


Explanatory Note 
( This note is not part of this notification but is intended to indicate its 
general purport). 

Section 2 (d ) ofKerala Fishermen s Welfare Societies Act, 1980 (7 of 1981) 
empowers the Government to appoint_Fisheries Officers to discharge the 
functions comtemplated in this Act. This notification is intended for this 
purpose . 


By order of the Governor , 

D. BABU PAUL , 
Special Secretary to Government. 


PRINTED AND PUBLISHED BY THE S.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981. 


Reg. No. KL/TT N )/ 12 


. Government of Kerala 

1981 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


27th June 1981 
Vol. XXVI] Trivandrum , Saturday, 

[No. 504 
6th Ashadha 1903 ( Saka ) 


NOTIFICATION 
UNDER SECTION 6 OF THE KERALA SURVEY AND BOUNDARIES Aat, 1961 

Whereas the Government have directed the survey of lands comprised 
in survey numbers noted below , it is hereby notified under subsection ( 1) of 
section 6 of the Kerala Survey and Boundaries Act, 1961 , that survey 
operations will be started in the villages soon and the survey numbers of the 
village noted below will be demarcated and surveyed , and that 
every person claiming to be interested in the registered lands situated within 
or adjoining the under mentioned lands is hereby invited to attend 
immediately either in person or by agent on the surveyor employed in 
the locality and also from time to time when called upon for the purpose of 
pointing out the boundaries and supplying information in connection 
therewith . 

Under subsection (2 ) of section 6 of the said Act, this notification shall 
be held to be a valid notice to every person having any interest in the 
said lands. 

Under subsection ( 3 ) of section 6 of the above said Act, all the 
registered holders are hereby required . 

(a ) to clear within 15 days by cutting down or removing any trces, 
jungle, fences, standing crops or other material obstructions, the boundaries 
or other lines, the clearance of which may be necessary for the purposes of 
survey ; and 

(b ) to provide labour at such timeand for such periods as may from 
time to time be required by furnishing flag holders and chainmen ; and 

33/ 2214 / V . 


2 


(c) to provide suitable survey marks and otherwise to give such 
assistance in the survey as may be demanded under the said Act or the rules 
made thereunder. 

If any person fails to comply with these requisitions under clauses (a ) to 
(c) mentioned above, the work will be got done by employing hired labour 
and the cost thereofwill be recovered from the defaulters as provided in the 
Act and rules made thereunder. 


24th June 1981 . 


No. LA1-679/80. 


DETAILS OF LANDS 
District - Quilon 

Block I 


Village-- Pallickal 


Taluk - Kunnathur 


Sy . Nos. - 253, 248, 285 , 286 , 303 , 302 . 


Village ---Pallickal 


Village - Pallickal 


Block II 
Taluk - Kunnathoor 
Sy. Nos. - 302 , 300 , 299 , 298 . 

Block III 
Taluk - Kunnathoor 
Sy . Nos. - 296 , 295 , 339. 

Block IV 
Taluk - Kunnathoor 
Sy . Nos. - 499 , 498 , 500 , 504 , 505 , 503 , 506 . 

Block V 
Taluk - Mavelikkara 
Sy. Nos . - 203, 200 , 202, 189. 

Block VI 
Taluk - Mavelikkara 

Sy. Nos. - 186 , 173 , 170 , 153 , 171 . 


Village - Pallickal 


Village - Palamel 


Village --- Palamel 


(Sd.) 
Special Tahsildar, 
(LA . ),KIP No. IV , 

Adoor. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1981. 


